Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No. രജി. നമ്പർ 
KL / TV( N ) /12/ 2009 -2011 


OVERN 


ാം 


e . 


1 . 


VMENT OF 


KERAL 


പ 


न्याव अव 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


9th November 2010 
- 2010 നവംബർ 9 
18th Karthika 1932 
- 1932 കാർത്തിക 18 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


അവ ധി യാ കുന്ന പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസ് തുറക്കുന്നതാണ്. 

നിരതദ്രവ്യം - 1 %. 

ദർഘാസുകൾ റദ്ദ് ചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 
ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 


നമ്പർ ജി . കെ . റ്റി .- 1101/2010 . 

2010 ഒക്ടോബർ 19 . 
ഭൂജല വകുപ്പ്, കൊല്ലം ജില്ലാ ആഫീസറുടെ കാര്യാലയ 
ത്തിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തികൾ നടപ്പിലാക്കുന്ന 
തിനുവേണ്ടി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- പൂരിപ്പിച്ച് ദർഘാ സു കൾ ജില്ലാ ആഫീ സർ, ജില്ലാ 
ആഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, കൊല്ലം എന്ന 
വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ കൈമാറ്റം 
ചെയ്യാവുന്നതല്ല. 19- 11 -2010 - ന് ഉച്ചയ്ക്ക് 12 മണിവരെ ദർഘാസ് 
ഫോറ ങ്ങ ൾ വിൽക്കു ന്ന താണ്. പൂ രി പ്പിച്ച ഫാറ ങ്ങ ൾ 
19 - 11 - 2010 - ന് ഉച്ചകഴിഞ്ഞ് 1 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം വൈകുന്നേരം 2 മണിക്ക് ഹാജരാകുന്ന 
കരാറുകാരുടെയോ അവരുടെ അംഗീകൃത ഏജന്റുമാരുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 

കേരള സർക്കാരിന്റെ 100 രൂപ (നൂറ് രൂപ) മുദ്ര 
പ്രത ത്തിൽ ഒരു പാഥ മിക ഉടമ്പടി ദർഘാ സി നൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

ദർ ഘാ സിൽ പറ ഞ്ഞി രി ക്കുന്ന നിര ത ദ വ്യ മാ യി 
ദർഘാസിൽ പറയുന്ന അടങ്കൽ തുകയുടെ ഒരു ശതമാനം, 
ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, കൊല്ലം എന്ന വിലാസത്തിൽ 
കൊല്ലത്ത് മാറാവുന്ന വിധം ഡിമാന്റ് ഡാഫ് റ്റാ യി 
ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. ദർഘാസ് ദിവസം 


ദർഘാസ് 
| ക്രമ ഫയൽ നമ്പരും 

ഫോറത്തിന്റെ 
നമ്പർ ജോലിയുടെ വിവരവും 

വില (രൂപ) 
1 ജി. കെ . റ്റി ./ 1101/10 - വെളിനല്ലൂർ പഞ്ചായ 400 + വാറ്റ് 

ത്തിൽ കരിങ്ങന്നൂർ വാർഡിൽ മൈക്രോ 

വാട്ടർ സപ്ലെ സ്കീം നടപ്പിലാക്കൽ 
- 2 ജി . കെ . റ്റി ./ 623/ 10 -- കൊല്ലം ജില്ലയിലെ 1,200 + വാറ്റ് 

വിവിധ ബ്ലോക്കുകളിലെ ഹാൻഡ് പമ്പ് 

റിപ്പയറിംഗ് 
- 3 ജി . കെ . റ്റി./ 682/ 10 - ഇരവിപുരം ആറ്റുകാൽ 400+ വാറ്റ് 

പുതുവൽ സുനാമി സൈറ്റിൽ മൈക്രോ 
വാട്ടർ സപ്ലെ സ്കീം നടപ്പിലാക്കൽ 


കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


ഭൂജല വകുപ്പ്, 
ജില്ലാ ആഫീസ്, കൊല്ലം. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 
( കേരളാ ഗവർണ്ണർക്കുവേണ്ടി) 


KERALA GAZETTE 


[PART III 


പുനർ ദർഘാസ് പരസ്യം 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ലിയു . പി. കെ ./ 610 / 2008. 2010 ഒക്ടോബർ 28. 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
ജില്ലാ ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽ മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


നമ്പർ ജി. ഡബ്ലിയു . പി. കെ ./ 980/2010. 2010 ഒക്ടോബർ 28. 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
ജില്ലാ ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽ മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


- ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

- രൂപ 
5 / 2010 - 1 -- പാലക്കാട് ജില്ലയിലെ പട്ടഞ്ചേരി 
ഗ്രാമപഞ്ചായത്തിൽ ചെങ്ങഴി- ചേരിങ്കൽ 
അകം പാടം ചാലിൽ നിർമ്മിച്ച ചെക്ക് 
ഡാമിന്റെ തുടർപ്രവൃത്തികൾ ചെയ്യുന്നതിന് - 
രൂപ 2, 73 , 000 

- 6 ,850 
2 6 / 2010 - 1 -- പാലക്കാട് ജില്ലയിലെ പട്ടഞ്ചേരി 

ഗ്രാമപഞ്ചായത്തിൽ അമ്പാട്ടുപറമ്പ്- കൊളചമ്പ 
അകംപാടം ചാലിൽ നിർമ്മിച്ച ചെക്ക് 
ഡാമിന്റെ തുടർപ്രവൃത്തികൾ ചെയ്യുന്നതിന് 
- രൂപ 2 , 01, 600 

5 ,050 


- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും - 15 / 2010 -11 
പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ ചിറ്റൂർ-തത്തമംഗലം 
മുനിസിപ്പാലിറ്റിയിലും നല്ലേപ്പിള്ളി ഗ്രാമ പ ഞ്ചാ യ ത്തിലും 
ഗവൺമെന്റ് സ് കൂളു ക ളിൽ മഴവെള്ള സംഭ ര ണി കൾ 
നിർമ്മിക്കുന്ന 5 പ്രവൃത്തികൾ ചെയ്യുന്നതിന്. 


അടങ്കൽ തുക - രൂപ 1,71,000. 
നിരതദ്രവ്യം - രൂപ 4,300. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 26 -11-2010, 
1 മണി. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയ തിയും 
സമയവും 26- 11- 2010, 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 26 - 11 - 2010 , 
4 .30 മണി. 


കാലാവധി - 4 മാസം. 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - ക മ ന മ്പർ 1 - ന് 
രൂപ 600 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 500 + വാറ്റ്. 

ദർഘാസ് ഫോറ ങ്ങ ൾ വിൽക്കുന്ന തീയ തിയും 
സമയവും - 26-11-2010 , 1 മണി. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 26 - 11- 2010, 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 26 -11 - 2010 , 
4 മണി. 
കാലാവധി - 4 മാസം. 

- മറ്റു വ്യവസ്ഥകൾ 


മറ്റു വ്യവസ്ഥകൾ 


1. പൂരിപ്പിച്ച ദർഘാസു കൾ ജില്ലാ ഓഫീസർ, ഭൂ ജ ല 

വകുപ്പ്, മുനിസിപ്പൽ ടി . ബി. കോംപ്ലക്സ്, പാലക്കാട് 
എന്ന വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിന് 
മുൻപ് ലഭിക്കേണ്ടതാണ്. 
2 . പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ 100 
രൂപയുടെ മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി 

വയ്ക്കേണ്ടതാണ്. 
3. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമ യ ങ്ങ ളിൽ പാലക്കാട്ടുള്ള ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 
4. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
5. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുളള തീരുമാനങ്ങളെടു 

ക്കു ന്ന തി നു ളള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 
6. ടെണ്ടർ തുറക്കുന്ന ദിവസം ഒഴിവു ദി വ സ മാകു ക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂ ജ ല 

വകുപ്പ്, മുനിസിപ്പൽ ടി. ബി . കോംപ്ലക്സ്, പാലക്കാട് 
എന്ന വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിന് 
- മുൻപ് ലഭിക്കേണ്ടതാണ്. 
2. പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ 100 
രൂപയുടെ മുദ്രപ്രതത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി 

വയ്ക്കേണ്ടതാണ്. 
- 2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമ യ ങ്ങ ളിൽ പാലക്കാട്ടുള്ള ഓഫീസിൽ നിന്നും 

അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുളള തീരുമാനങ്ങളെടു 
ക്കു ന്ന തി നു ളള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
- 5. ടെണ്ടർ തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുകയാണെ 

ങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ അതേ 
സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ഓഫീസ്, 
മുനിസിപ്പൽ ടി. ബി. കോംപ്ലക്സ്, 
പാലക്കാട്- 14. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ജില്ലാ ഓഫീസ്, 
മുനിസിപ്പൽ ടി. ബി . കോംപ്ലക്സ്, 
പാലക്കാട്- 14. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


